





പൌരസ്ത്ൃ സുറിയാനീ സഭയുടെ 


ഫൂുസായാ ക്രമം 


കാസോലിക്ക മാർ ഈശോയാബ്‌ ചിട്ടപ്പെടുത്തിയത്‌ 





മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














ലം 


(വചനപീഠത്തിലെ തിരികള്‍ കത്തിക്കുന്നു. കാര്‍മ്മികന്‍ ലെവൃശയും ഈറാറയും ധരിച്ച്‌ മദ്ബഹായ്ക്ക്‌ 
അഭിമുഖമായി ബേമ്മയില്‍ നില്‍ക്കുന്നു. മദ്ബഹാ വിരി തുറക്കുന്നില്ല. മ്ശംശാന മുഴുവന്‍ സമയവും 
ധൂപിക്കുന്നു.) 


കാര്‍മ്മികന്‍: അത്യുന്നതങ്ങളില്‍ ദൈവത്തിന്‌ സ്തൃതി. (3) 

ദൈവജനം: ആമ്മേന്‍ (3) 

കാര്‍മ്മികന്‍: ഭൂമിയില്‍ മനുഷ്യര്‍ക്ക്‌ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേയ്യം. 
ദൈവജനം: ആമ്മേന്‍. 


കാര്‍മ്മികന്‍: സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, 


ദൈവജനം: അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങ്‌ 
പരിശുദ്ധന്‍, പരിശുദ്ധന്‍, പരിശുദ്ധന്‍. സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 
മഹത്വത്താല്‍ സ്വര്‍ഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകാമാരും മനുഷരും അങ്ങ്‌ 
പരിശുദ്ധന്‍, പരിശുദ്ധന്‍, പരിശുദ്ധന്‍ എന്ന്‌ ഉദ്ഘോഷിക്കുന്നു. സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ 
പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ 
തിരുമനസ്സ്‌ സ്വര്‍ഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങള്‍ക്ക്‌ ആവശ്യകമായ 
ആഹാരം ഇന്നു ഞങ്ങള്‍ക്കു തരേണമേ. ഞങ്ങളുടെ കടക്കാരോട്‌ ഞങ്ങള്‍ 
ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടു ക്ഷമിക്കേണമേ. ഞങ്ങളെ 
പ്രലോഭനത്തില്‍ ഉള്‍പ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയില്‍ നിന്നു ഞങ്ങളെ രക്ഷിക്കണമേ. 
എന്തുകൊണ്ടെന്നാല്‍ രാജ്യവും ശക്തിയും മഹത്വവും എന്നേയ്ക്കും അങ്ങയുടേത്‌ ആകുന്നു. 
ആമ്മേന്‍. 


കാര്‍മ്മികന്‍: ബാവായ്മ്കം പുത്രനും റൂഹാദ്ക്കുദിശായ്ക്കും സ്തൂതി. 
ദൈവജനം: ആദിമുതല്‍ എന്നേയ്കും ആമ്മേന്‍. 
കാര്‍മ്മികന്‍: സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, 


ദൈവജനം: അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങ്‌ 
പരിശുദ്ധന്‍, പരിശുദ്ധന്‍, പരിശുദ്ധന്‍. സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 
മഹത്വത്താല്‍ സ്വര്‍ഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകാമാരും മനുഷരും അങ്ങ്‌ 
പരിശുദ്ധന്‍, പരിശുദ്ധന്‍, പരിശുദ്ധന്‍ എന്ന്‌ ഉദ്ഘോഷിക്കുന്നു. 


മ്ശംശാന: നമുക്കു പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടു കൂടെ. 


കാര്‍മ്മികന്‍: ഞങ്ങളുടെ കര്‍ത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം 
മുഴുവനും ഞങ്ങള്‍ നിന്റേതായിരിക്കുവാനും നിന്നെ ഭയപ്പെട്ടവാനും നിന്റെ കല്ലുനകള്‍ 
പാലിക്കുവാനും നിന്റെ ന്യായാസനത്തിനു മുമ്പാകെ വിറയലോടുകൂടി നിലകൊള്ളുവാനും 
നീയുമായി രമൃതയില്‍ ആകുവാനും ഞങ്ങളുടെ സല്‍പ്രവൃത്തികള്‍ വഴി ഞങ്ങളുടെ 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














3 


ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥനും 
ബാവായും പുത്രനും റൂഹാദ്കദിശായുമായ സര്‍വ്വേശ്വരാ എന്നേയ്യം. 


ദൈവജനം: ആമ്മേന്‍. 
സങ്കീര്‍ത്തനം 122 


സ്വര്‍ഗ്ഗത്തില്‍ വസിക്കുന്നവനേ, നിന്റെ പക്കലേക്കു ഞങ്ങള്‍ കണ്ണുകളുയര്‍ത്തി. 


കാനോനാ: ഇനിമേല്‍ പാപം ചെയ്യാതിരിക്കാന്‍ നമുക്ക്‌ ശ്രദ്ധിക്കാം, അങ്ങനെ 
മരണത്തിന്റെ നുകം നമ്മുടെമേല്‍ വീഴാതിരിക്കട്ടെ. 


സ്വര്‍ഗ്ഗത്തില്‍ വസിക്കുന്നവനേ, നിന്റെ പക്കലേക്കു ഞങ്ങള്‍ കണ്ണുകളുയര്‍ത്തി. 


ദാസന്മാരുടെ കണ്ണകള്‍ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകള്‍ നാഥയുടെ 
പക്കലേക്കുമെന്നതുപോലെ. 


ദൈവമായ കര്‍ത്താവേ, ഞങ്ങളോട്‌ കരുണതോന്നണമേ അതുവരെ ഞങ്ങളുടെ 
കണ്ണകള്‍ നിന്നെത്തന്നെ നോക്കിയിരിക്കും. 


ഞങ്ങളോടു കരുണ തോന്നണമേ. കര്‍ത്താവേ, ഞങ്ങളുടെമേല്‍ കരുണ തോന്നണമേ. 


എന്തെന്നാല്‍ അപമാനം സഹിച്ചു ഞങ്ങള്‍ മടുത്തിരിയ്ക്കുന്നു. ധനവാന്മാരുടെ 
പരിഹാസവും, അഹങ്കാരികളുടെ നിന്ദനവൃം കൊണ്ട്‌ ഞങ്ങളുടെ ആത്മാവ്‌ 
തളര്‍ന്നിരിയ്യുന്നു. 


സങ്കീര്‍ത്തനം 129 


ആഴത്തില്‍ നിന്നു ഞാന്‍ 
ആര്‍ദ്രമായ്‌ കേഴുന്നു 
ദൈവമേ എന്നെ നീ കേള്‍ക്കേണമേ. 


പാപങ്ങളെല്ലാം നീ 
ഓര്‍ത്തിരുന്നാല്‍ നാഥാ 
ആരാരീലോകത്തില്‍ രക്ഷനേടും. 


പാപത്തിന്‍ മോചനം 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














നിന്നില്‍ ഞാന്‍ തേടുന്നു 
നീയാണെൻ മോക്ഷവും പ്രത്യാശയും. 


പുലരുവാന്‍ കാക്കുന്ന 
കാവല്‍ക്കാരെന്ന പോല്‍ 
സകലേശാ നിന്നെ ഞാന്‍ കാത്തിരിപ്പു. 


പാപങ്ങള്‍ മോചിക്കും 
കാരുണ്യവാരിധേ 
ആത്മാക്കള്‍ക്കാശ്വാസം നല്‍കേണമേ. 


താതനും പുത്രനും റൂഹായ്ക്കമാദരാല്‍ 
കീര്‍ത്തന ഗീതികള്‍ എന്നേരവും. 


(അല്ലെങ്കില്‍) 


അഗാധത്തില്‍ നിന്ന്‌ ഞാന്‍ അങ്ങയെ വിളിക്കുന്നു. കര്‍ത്താവേ, എന്റെ ശബ്ദം 
കേള്‍ക്കണമേ. 


എന്റെ പ്രാര്‍ത്ഥന ചെവിക്കൊള്ളണമേ. കര്‍ത്താവേ നീ പാപങ്ങളെല്ലാം ഓര്‍ത്തിരുന്നാല്‍ 
ആര്‍ക്കു രക്ഷയുണ്ടാകും? 


എന്തുകൊണ്ടെന്നാല്‍ പാപമോചനം നിന്റെ പക്കല്‍ നിന്നാകുന്നുവല്ലോ. കര്‍ത്താവില്‍ 
ഞാന്‍ ശരണപ്പെടുന്നു. 


എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാന്‍ കാത്തിരിക്കുന്ന 
കാവല്‍ക്കാരെപ്പോലെ കര്‍ത്താവേ നിന്നെ ഞാന്‍ കാത്തിരിക്കുന്നു. 


പുലരിയാവാന്‍ കാത്തിരിക്കുന്ന കാവല്‍ക്കാരെപ്പോലെ ഇസ്രായേലും കര്‍ത്താവിനെ 
കാത്തിരിക്കുന്നു. 


എന്തുകൊണ്ടെന്നാല്‍ അവന്‍ കരുണയുള്ളവനാകുന്നു, പൂര്‍ണ്ണമായ രക്ഷയും അവിടുത്തെ 
പക്കലാകുന്നു. 

ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളില്‍ നിന്നെല്ലാം അവന്‍ രക്ഷിക്കും. 

കാര്‍മ്മികന്‍: ബാവായ്മ്കം പുത്രനും റൂഹാദ്ക്കുദിശായ്ക്കും സ്തൃതി. 


ദൈവജനം: ആദിമുതല്‍ എന്നേയ്കും ആമ്മേന്‍. 


മ്ശംശാന: നമുക്കു പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടു കൂടെ. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














കാര്‍മ്മികന്‍: ഞങ്ങളുടെ കര്‍ത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ പക്കലേക്ക്‌ ഞങ്ങളുടെ 
ആത്മാക്കള്‍ ദുഷ്ടി പതിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും പ്രതീക്ഷയും നീയാകുന്നു. 
നിന്നില്‍ നിന്ന്‌ കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവൃം ഞങ്ങള്‍ യാചിക്കുന്നു. 
നിന്റെ കാരുണ്യവും കൃപയും ഞങ്ങളുടെ മേല്‍ വര്‍ഷിക്കണമേ. നിന്റെ കാരുണ്യവും കൃപയും 
എല്ലാക്കാലവും ഞങ്ങളുടെ മേല്‍ വര്‍ഷിക്കണമേ. സകലത്തിന്റെയും നാഥനും ബാവായും 
പുത്രനും റൂഹാദ്കുദിശായുമായ സര്‍വ്വേശ്വരാ എന്നേയ്യം. 


ദൈവജനം: ആമ്മേന്‍. 


ഓനീസാ। 
(പൂരുഷന്മാരുടേത) 


കര്‍ത്താവേ ചെവി ചായ്യണമേ, എനിക്ക്‌ ഉത്തരമരുളണമേ, 
പാപികളായ ഞങ്ങള്‍ നിന്നിലേക്ക്‌ തിരിയുന്നു. 
കര്‍ത്താവേ കുറ്റം ചെയ്തവരെയും ശത്രുക്കളെയും നീ വെറുത്തില്ല. 


ആരോഗ്യമുള്ളവര്‍ക്കല്ല രോഗികള്‍ക്കാണ്‌ വൈദ്യനെ ആവശ്യം എന്നരുള്‍ച്ചെയ്ത 
കര്‍ത്താവേ, പാപം ചെയ്ത്‌ ഞങ്ങള്‍ നിന്റെ സന്നിധിയില്‍ നിന്നും അകന്നു പോയി. 


നിന്റെ മുമ്പാകെ പാപം ചെയ്ത്‌ മലിനമായ ഞങ്ങളുടെ ആത്മാക്കളുടെ മേല്‍ 
കരുണയുണ്ടാകേണമേ (ആവര്‍ത്തിക്കുന്നു). 


എന്റെ കര്‍ത്താവേ, സൌഖ്യം ആവശ്യമായുള്ളവരെ നീ അറിയുന്നുവല്ലോ. 


ഞങ്ങളുടെ ആത്മാവിന്റെ നല്ല വൈദ്യാ, ആരോഗ്യമുള്ളവര്‍ക്ക്‌ മുമ്പ തന്നെ അയോഗ്രും 
പാപികളുമായ ഞങ്ങളെ നിന്റെ അടുക്കലേക്ക്‌ നീ വിളിച്ചുവല്ലോ. 


നീ നീതിമാനെ അവഗണിക്കുന്നില്ല, പിന്നെയോ പാപികളോട്‌ ദയ കാണിക്കുന്നു. 
അല്ലയോ മനുഷ്യവംശത്തിന്റെ സ്നേഹിതനേ, നിന്റെ മുന്തിരിത്തോട്ടത്തില്‍ പതിനൊന്നാം 
മണീയ്ക്കുറില്‍ എത്തിയവരോടു കൂടെ പാപികളില്‍ മുമ്പനായ എന്നെയും എണ്ണി നിന്റെ 
സമ്മാനത്തിന്‌ അര്‍ഹനാക്കണമേ 

ഞാന്‍ അറിവില്ലാത്തവനും അജ്ഞനുമായിരുന്നു. 

എന്റെ അലസതമുലം ദുഷ്ടന്‍ എന്നെ പിടികൂടുകയും അവന്‍ വിരിച്ച കെണിയില്‍ ഞാന്‍ 


വഴുതി വീഴുകയും ചെയ്തു. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














എങ്കിലും കര്‍ത്താവേ, നീ എന്റെ കാലുകള്‍ക്ക്‌ ബലം നല്‍കേണമേ. 


അവന്റെ കെണികള്‍ തകര്‍ത്ത്‌ നിന്റെ മുന്‍പാകെ നിന്ന്‌ ഞാന്‍ സകലത്തിന്റെയും 
നാഥനായ നിന്റെ ദയാധിക്യൃത്തെ പാടി സ്തൃതിക്കും. 


ബാവായ്്കും പുത്രനും റൂഹാദ്ക്കുദിശായ്ക്കും സ്തൃതി. 


എന്റെ കര്‍ത്താവേ, ശെമ്ഓന്‍ കേപ്പായുടെ വിശ്വാസമാകുന്ന അടിത്തറമേല്‍ നിന്റെ 
സഭയെ നീ സ്ഥാപിച്ചു. 


നീ അവനോട്‌ വാഗ്ദാനം ചെയ്തതുപോലെ, അവിശ്വസ്തതയുടെ അലമാലകളില്‍ പെട്ട്‌ അത്‌ 
ഇളകിയില്ല. 


തന്റെ ദൂതര്‍ ശ്രമിച്ചിട്ടും തിരുസഭയെ നശിപ്പിക്കുവാന്‍ സാധിക്കുന്നില്ല എന്ന്‌ കണ്ട 
സാത്താന്‍, തന്റെ മക്കളെ ഉപയോഗിച്ച്‌ ലോകത്തിന്റെ എല്ലാ കോണുകളിലും 
അഹങ്കാരത്തിന്റെ അസ്തങ്ങളാല്‍ മനുഷ്യരെ തമ്മില്‍ തെറ്റിക്കുന്നു. 

സഭയില്‍ നിന്നും അഹങ്കാരവും അസൂയയും സ്വാര്‍ത്ഥതയും മൂരെയകറ്റേണമേ. 
നിന്റെ സമാധാനം സഭയുടെ മക്കളില്‍ പുലരട്ടെ. 


ആദിമുതല്‍ എന്നേയ്യും ആമ്മേന്‍. 


ഞങ്ങളുടെ കര്‍ത്താവേ ഞങ്ങളുടെ ദൈവമേ, അനുതപിച്ച്‌ നിന്നിലേക്ക്‌ ഓടിവരുന്ന 
പാപിയെ, നിന്റെ സന്നിധിയില്‍ നിന്നും നീ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. 


അവര്‍ക്ക്‌ നിന്റെ നിത്യമായ അനുഗ്രഹങ്ങള്‍ നിഷേധിക്കുന്നുമില്ല. 
നിന്റെ ശക്തമായ കരം അവരെ സഹായിക്കുന്നു. 


സ്നേഹത്തോടെ നീ പറയുന്നു, ഇവന്‍ മുതനായിരുന്നു, ഇപ്പോള്‍ ജീവിക്കുന്നു. നഷ്ടപ്പെട്ട്‌ 
പോയിരുന്നു, ഇപ്പോള്‍ കണ്ടുകിട്ടിയിരിക്കുന്നു. 


അല്ലയോ മനുഷ്യവംശത്തിന്റെ സ്നേഹിതാ, എന്റെമേല്‍ അലിവ്‌ തോന്നേണമേ, 
കരുണയായിരിക്കേണമേ. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














7 


ഓനീസാ॥ 
(സ്ത്രീകളുടേത്‌) 


പാപിനി നിലവിളിക്കുന്നു, എന്റെ വൃണങ്ങള്‍ അഴുകിയതും ദുര്‍ഗന്ധം വമിക്കുന്നതുമാണ്‌. 
അദൃശ്യമായ എന്റെ വൃണങ്ങളെ കഴുകുന്നതും വെച്ചുകെട്ടുന്നതും സുഖമാക്കുന്നതും ആരാണ്‌? 
ആരാണ്‌ എന്നെ അഗ്നിയില്‍ നിന്നും രക്ഷിക്കുന്നത്‌. 

ഞാന്‍ പാപത്തിന്റെ കെട്ടുകളഴിച്ച്‌ കര്‍ത്താവും രക്ഷകനുമായവനെ സമീപിക്കും. 
ചുങ്കക്കാരനെ നീ നിന്റെ സന്നിധിയില്‍ നിന്നും തള്ളിക്കളഞ്ഞില്ല. 


ശമറായക്കാരിയേയും നീ തള്ളിക്കളഞ്ഞില്ല, നിന്റെ വചനത്താല്‍ അവള്‍ 
മാനസാന്തരപ്പെട്ട, 


നിന്റെ തിരുവചനങ്ങള്‍ കാനാന്‍കാരിയുടെ മകള്‍ക്ക്‌ ജീവന്‍ നല്‍കി, 

നിന്റെ ഉടുപ്പിന്റെ വിളുമ്പില്‍ തൊട്ട രക്ത്രാവക്കാരിയെ നീ സുഖപ്പെടുത്തി. 

നിന്റെ കാരുണ്യം നിറഞ്ഞ വചസ്സുകളാല്‍ പാപിനിക്ക്‌ കടങ്ങള്‍ ഇളച്ച നല്‍കുകയും 
വിവേകമതികളായ കന്യകമാരോടൊപ്പം ജീവന്റെ പുസ്ലകത്തില്‍ അവളെ ചേര്‍ക്കുകയും 


ചെയ്തു. 


ഞങ്ങളുടെ രക്ഷകനായ മ്ശിഹായേ അവരോടൊപ്പം എന്റെ ആത്മാവും 
നിലവിളിച്ചപേക്ഷിക്കുന്നു. 


പാപികള്‍ നിന്റെ നേര്‍ക്ക്‌ തിരിയും, ചുങ്കക്കാരും പാപിനികളും നിന്നോടു രമൃതപ്പെടട. 
ഞങ്ങളുടെ രക്ഷകാ നിന്റെ ദയാധികൃത്താല്‍ നീ അവരുടെ കടങ്ങള്‍ ഇളച്ചു കൊടുത്തു. 
കൃപതോന്നി എന്നോടും കരുണയായിരിയ്ക്കേണമേ. 

ബാവായ്്കും പുത്രനും റൂഹാദ്ക്കുദിശായ്ക്കും സ്തൃതി. 


കണ്ണീരോടെ നിന്നെ സമീപിച്ച പാപിനിയായ മറിയത്തിന്റെ കടങ്ങള്‍ നീ ക്ഷമിച്ചു. 


എന്റെ രക്ഷകാ, എന്റെ കണ്ണുനീര്‍ കാണുകയും, നിന്റെ ദയാധികൃത്താല്‍ എന്റെ 
ആത്മാവിനോട്‌ കരുണ കാണിക്കുകയും ചെയ്യണമേ. 


ആദിമുതല്‍ എന്നേയ്മും. ആമ്മേന്‍. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














നമുക്ക്‌ വലിയ ദുഃഖത്തോടെ അപേക്ഷിക്കാം, അനുതപിച്ച്‌ തന്റെ പക്കലേക്ക്‌ വരുന്നവര്‍ക്ക്‌ 
വാതില്‍ തുറന്നുകൊടുക്കുന്ന കാരുണ്യവാനായ ദൈവത്തില്‍ നിന്നും നമുക്ക്‌ കരുണയും 
പാപമോചനവും യാചിക്കുകയും ചെയ്യാം. 


കാര്‍മ്മികന്‍: ഞങ്ങളുടെ കര്‍ത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെമേല്‍ കരുണ 
തോന്നണമേ. നിന്റെ കൃപാസമുദ്രത്തില്‍ ഞങ്ങളുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയണമേ. 
കാരുണ്യവാനായ കര്‍ത്താവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുന്നവനേ, 
സകലത്തിന്റെയും നാഥാ ബാവായും പുത്രനും റൂഹാദ്ക്കുദിശായുമായ സര്‍വ്വേശ്വരാ 
എന്നേയ്ക്കും. 


ദൈവജനം: ആമ്മേന്‍ 


കാര്‍മ്മികന്‍: ദൈവമേ, നിന്റെ കാരുണൃത്തിനൊത്തവിധം എന്നോടു ദയ തോന്നണമേ! 
നിന്റെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങള്‍ മായിച്ചുകളയണമേ. 


തന്റെ മക്കള്‍ പാപത്തില്‍ മരിക്കരുതെന്ന്‌ ആഗ്രഹിക്കുന്ന പിതാവേ, പാപമാകുന്ന 
മരണത്തില്‍ നിന്നും ഞങ്ങളെ ജീവിപ്പിക്കേണമേ. ഞങ്ങളുടെ രക്ഷകനായ മ്ശീഹായേ, 
നിന്റെ അളവറ്റ അനുഗ്രഹങ്ങള്‍ ഞങ്ങളില്‍ വര്‍ഷിക്കേണമേ. ദയ തോന്നി ഞങ്ങളുടെ 
മേല്‍ കരുണയായിരിയ്യേണമേ ദൈവപുത്രാ ഞങ്ങളുടെ മേല്‍ കരുണയായിരിയ്യേണമേ. 
ദൈവജനം: ദൈവമേ, നിന്റെ കാരുണ്യത്തിനൊത്തവിധം എന്നോടു ദയ തോന്നണമേ! 


നിന്റെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങള്‍ മായിച്ചുകളയണമേ. 


എന്റെ അപരാധങ്ങള്‍ നിശ്ശേഷം കഴുകിക്കളയണമേ; എന്നെ തെറ്റുകള്‍ തുടച്ചുമാറ്റുകയും 
ചെയ്യണമേ. 


എന്തെന്നാല്‍ എന്റെ പാപങ്ങള്‍ ഞാനറിയുന്നു, ഞാന്‍ അവയെല്ലാം 
കണ്ടുകൊണ്ടിരിക്കുന്നു. 


നിനക്കെതിരായി ഞാന്‍ പാപം ചെയ്തുപോയി, നിന്റെ സന്നിധിയില്‍ ഞാന്‍ തിന്മകള്‍ 
പ്രവര്‍ത്തിച്ചു. 


നിന്റെ വചനങ്ങള്‍ നീതിയുക്തമാകുന്നു, നിന്റെ വിധികള്‍ വിജയിക്കയും ചെയ്യം. 
ഞാന്‍ പാപത്തോടുകൂടെ ജനിച്ചിരിക്കുന്നു; എന്റെ ഉത്ഭവം തന്നെ തിന്മയിലാകുന്നു. 
നീ സത്ൃവാനാണല്ലോ,; നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങള്‍ എന്നെയും പഠിപ്പിയ്യണമേ. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














9 


സോപ്പാ കൊണ്ട്‌ എന്നെ തളിക്കണമേ; ഞാന്‍ ശുദ്ധിയുള്ളവനാകട്ടെ. 

അതില്‍ എന്നെ കഴുകണമേ; ഞാന്‍ മഞ്ഞിനെക്കാള്‍ നിര്‍മ്മലനാകട്ടെ. 

നിന്റെ സന്തോഷം എനിക്കു നല്‍കണമേ ഞാന്‍ അതില്‍ ആനന്ദം കൊള്ളട്ടെ. 

എന്റെ പാപങ്ങളില്‍ നിന്നു മുഖം തിരിക്കണമേ; എന്റെ അപരാധങ്ങള്‍ മായിച്ചുകളയണമേ. 


നിര്‍മ്മലമായ ഒരു ഹൃദയം എന്നില്‍ സൃഷ്ടിക്കണമേ. എന്റെ മനസ്സിനെ 
ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. 


നിന്റെ തിരുസ്സന്നിധിയില്‍ നിന്ന്‌ എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. 
നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നില്‍നിന്ന്‌ എടുത്തുകളയരുതേ. 


നിന്റെ സഹായത്തിനു വീണ്ടും ഞാന്‍ അര്‍ഹനാകട്ടെ; നിന്റെ ചൈതന്യം എന്നെ താങ്ങി 
നിര്‍ത്തട്ടെ. 


ദുഷ്ടരെ ഞാന്‍ നിന്റെ വഴി പഠിപ്പിക്കും, പാപികള്‍ നിന്റെ പക്കലേക്കു പിന്തിരിയും. 


തന്റെ മക്കള്‍ പാപത്തില്‍ മരിക്കരുതെന്ന്‌ ആഗ്രഹിക്കുന്ന പിതാവേ, പാപമാകുന്ന 
മരണത്തില്‍ നിന്നും ഞങ്ങളെ ജീവിപ്പിക്കേണമേ. ഞങ്ങളുടെ രക്ഷകനായ മ്ശീഹായേ, 
നിന്റെ അളവറ്റ അനുഗ്രഹങ്ങള്‍ ഞങ്ങളില്‍ വര്‍ഷിക്കേണമേ. ദയ തോന്നി ഞങ്ങളുടെ 
മേല്‍ കരുണയായിരിയ്കകേണമേ ദൈവപുത്രാ ഞങ്ങളുടെ മേല്‍ കരുണയായിരിയ്ക്കേണമേ. 


കാര്‍മ്മികന്‍: ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തതി. 


ദൈവജനം: ആദിമുതല്‍ എന്നേയ്കും ആമ്മേന്‍. 


കാര്‍മ്മികന്‍: പാപകടങ്ങളുടെ ആധികൃത്താല്‍ ഞാന്‍ മലിനനായിരിക്കുന്നു. 
മനുഷ്യവംശത്തിന്റെ സ്നേഹിതാ, സ്വര്‍ഗ്ഗത്തിലേയ്ക്ക്‌ കണ്ണുകള്‍ ഉയര്‍ത്തുവാന്‍ പോലം 
എനിക്ക്‌ ധൈര്യമില്ല. എങ്കിലും കര്‍ത്താവേ ചുങ്കക്കാരനെപ്പോലെ ഞാനും നിന്റെ മുന്‍പില്‍ 
വിലപിയ്യുന്നു. എന്റെമേല്‍ കരുണ തോന്നേണമേ. ഞാന്‍ നിന്റേതായി തീരട്ടെ. 


ദൈവമേ, നിന്റെ കാരുണൃത്തിനൊത്തവിധം... 
പാപകടങ്ങളുടെ ആധിക്യത്താല്‍ ഞാന്‍ .... 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














10 
കാര്‍മ്മികന്‍: ഞങ്ങളുടെ രക്ഷകനായ മ്ശീഹായേ, അനുതാപികള്‍ക്ക്‌ വാതില്‍ തുറന്നു 
കൊടുക്കുന്ന മനുഷ്യവംശത്തിന്റെ സ്നേഹിതാ, നിന്നില്‍ നിന്ന്‌ ഞങ്ങള്‍ യാചിക്കുന്ന 
കരുണയും കൃപയും നീ ഞങ്ങള്‍ക്ക്‌ നിഷേധിയ്കരുതേ. 


കാറോസൂസാ 


മ്ശംശാന: നമുക്കെല്ലാവര്‍ക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന്‌ കര്‍ത്താവേ 
ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ എന്ന്‌ പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: അനുതാപികള്‍ക്ക്‌ വാതില്‍ തുറന്നു കൊടുക്കുന്നവനായ കര്‍ത്താവേ, നിന്നോട്‌ 
ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: പാപികളെ പാശ്ചാത്താപത്തിന്റെ വഴിയിലേക്ക്‌ വിളിക്കാന്‍ വന്നവനായ 
കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: ഉപവാസ വേളയില്‍ മൂശയ്ക്ക്‌ സൃഷ്ടിയുടെ രഹസ്യങ്ങള്‍ വെളിപ്പെടുത്തിയ 
കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാർത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: ഉപവാസത്താല്‍ തന്നെ മൃശയ്ക്ക്‌, കഴിഞ്ഞ്‌ പോയവയും വരുവാനിരിക്കുന്നവയും 
കാണിച്ചുകൊടുത്ത കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: ഉപവാസത്താല്‍ വിരോധികളെ രമൃതയിലാക്കുകയും മുശയുടെ മുഖത്തെ 
പ്രകാശിപ്പിയ്യുകയും ചെയ്യ കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: നാലൃതു ദിവസത്തെ ഉപവാസം വഴിയായി തന്റെ മഹത്വം ദര്‍ശിക്കുവാന്‍ 
ഏലിയായെ ശക്തനാക്കിയ കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














11 
ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ. 
മ്ശംശാന: ഉപവാസം അനുഷ്ടിച്ച നിനിവേക്കാരോടു രമൃതയിലാവുകയും അവരെ 
നശിപ്പിയ്യാതെ തന്റെ ക്രോധത്തിന്റെ ചൂടില്‍ നിന്നു പിന്തിരിയുകയും ചെയ്ത കര്‍ത്താവേ, 
നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: ഉപവാസത്താല്‍ ദാനിയേലിന്‌ നിഗൂഡ രഹസ്യങ്ങള്‍ വെളിപ്പെടുത്തുകയും, 
സിംഹങ്ങളുടെ വായകള്‍ പൂട്ടുകയും ചെയ്തു കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: ഉപവാസം അനുഷ്ടിച്ച ഹന്നനിയായെയും കൂട്ടരെയും തീച്ചുളയില്‍ നിന്നും 
രക്ഷിച്ച കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരണയുണ്ടാകണമേ. 


മ്ശംശാന: ഉപവാസം അനുഷ്ടിക്കുന്നവര്‍ക്ക്‌ സ്വര്‍ഗീയ ഗണങ്ങളോടൊപ്പം ഭാഗഭാഗിത്വം 
നല്ലന്നവനായ കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ. 

മ്ശംശാന: ഞങ്ങളുടെ വംശത്തിന്റെ ആരംഭമായവനും, പറുദീസായിലെ വിലക്കപ്പെട്ട കനി 
ഭക്ഷിച്ചവനുമായ ആദത്തിന്റെ കടങ്ങള്‍ തന്റെ പരിശുദ്ധമായ ഉപവാസത്താല്‍ 
ഇളച്ചകൊടുത്ത കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 

ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ. 

മ്ശംശാന: താന്‍ അഭിമുഖീകരിച്ച അധികാരത്തിന്റെയും പെരുമയുടേയും സംഘര്‍ഷങ്ങളെ 
തോല്ലിച്ച്‌ സാത്താനെ പരാജയപ്പെടുത്തിയ കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ 
പ്രാര്‍ത്ഥിക്കുന്ന. 

ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ. 

മ്ശംശാന: അഭിലാഷങ്ങളുടെ പ്രലോഭനവൃമായി വന്ന ആകേല്‍കര്‍സയെ 


പരാജയപ്പെടുത്തുകയും തളര്‍ത്തുകയും ചെയ്ത കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ 
പ്രാര്‍ത്ഥിയ്ക്കന്നു 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














12 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരണയുണ്ടാകണമേ. 


മ്ശംശാന: ഞങ്ങളുടെ വംശത്തിന്റെ രക്ഷയ്ക്കുവേണ്ടി ചൊറുക്കായുടെ കൈയ്പ്പ്‌ രചിച്ച 
കര്‍ത്താവേ, നിന്നോട്‌ ഞങ്ങള്‍ പ്രാർത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ. 

മ്ശംശാന: പ്രത്യേകമായി നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ റോമായിലെ മാര്‍ 

റു പാപ്പായ്ക്ക്‌ വേണ്ടിയും അഖിലേന്ത്യയുടെ മെത്രാപ്പോലീത്തയും കവാടവുമായ മാര്‍ 
റ്‌ ശ്രേഷ്ട മെത്രാപ്പോലീത്തയ്ക്കുവേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാ അധ്യക്ഷനായ മാര്‍ 
നന്ന്‌ മെത്രാപ്പോലീത്തായ്ക്കുവേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവൃമായ മാര്‍ ......... 
മെത്രാന്‌ വേണ്ടിയും എല്ലാ മെത്രാപ്പോലീത്താമാര്‍ക്കും, മെത്രാന്മാർക്കും അവരുടെ 
സഹശുശ്രുഷകര്‍ക്കുവേണ്ടിയും നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ, ഞങ്ങളുടെമേല്‍ കരാണയുണ്ടാകണമേ. 


മ്ശംശാന: എല്ലാത്തിനെയും കൃപാപൂര്‍വ്വം ഭരിക്കുന്ന കാരുണ്യവാനായ കര്‍ത്താവേ 
നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ, ഞങ്ങളുടെമേല്‍ കരണയുണ്ടാകണമേ. 


മ്ശംശാന: സ്വര്‍ഗ്ഗത്തില്‍ സ്തൃതിക്കപ്പെടുന്നവനും ഭൂമിയില്‍ ആത്മാവിലും സത്യത്തിലും 
ആരാധിക്കപ്പെടുന്നവനുമായ കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ, ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ. 

മ്ശംശാന: തന്റെ ഉപവാസത്തില്‍ മാലാകാമാരാല്‍ ബഹുമാനിയ്പ്പെട്ടവനും 
അരൂപികളാല്‍ ശുശ്രുഷിക്കപ്പെട്ടവനും പിതാവിങ്കലേയ്ക്ക്‌ മഹത്വത്തില്‍ പ്രവേശിച്ചവനുമായ 
കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 

ദൈവജനം: കര്‍ത്താവേ, ഞങ്ങളുടെമേല്‍ കരുണയുണ്ടാകണമേ. 

മ്ശംശാന: ഞങ്ങളുടെ രക്ഷകനായ മ്ശീഹായേ, നിന്റെ സഭയെ എല്ലാ വിപത്തുകളില്‍ 
നിന്നും സംരക്ഷിക്കേണമേ. നിന്റെ ശുശ്രൂഷകരെ നിന്റെ സഭയുടെ സന്തോഷത്തില്‍ 
ആനന്ിപ്പിയ്കുണമേ. നിന്റെ ആരാധകരുടെ പാപങ്ങളുടേയും കടങ്ങളുടേയും ഭാരം 


ഇളച്ചതരണമേ. ഞങ്ങളുടെമേല്‍ കരുണ കാണിക്കുകയും ചെയ്യേണമേ. 


ദൈവജനം: ആമ്മേന്‍. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














13 


മ്ശംശാന: നമുക്കു പ്രാര്‍ത്ഥിക്കാം, സമാധാനം നമ്മോടു കൂടെ. 


(എല്ലാവരും മുട്ടുകുത്തുന്നു. ഓരോ പാദത്തിന്റെയും അവസാനം ആമ്മേന്‍ എന്ന്‌ 
പ്രതൃത്തരിക്കുമ്പോള്‍ എല്ലാവരും സാഷ്ടാംഗ പ്രണാമം ചെയ്യന്നു.) 


മ്ശംശാനഃ സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 
ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: തന്റെ ദയയാല്‍ അവന്‍ നമ്മുടെ പ്രാര്‍ത്ഥന ശ്രവിയ്ക്കുക തന്റെ കൃപയാല്‍ 
നമ്മുടെ യാചന കൈക്കൊള്ളുന്നതിനും കരുണയാല്‍ നമുക്ക്‌ ഉത്തരം തരുന്നതിനുമായി 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ സഭയ്ക്കവേണ്ടി 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: അവന്‍ തന്റെ കനിവിന്റെ ചിറക്‌ അവളുടെ മേലേ വിരിയ്കുന്നതിനും തന്റെ 
കരുണയുടെ തണലില്‍ അവളെ സംരക്ഷിയ്യന്നതിനും തന്റെ കരവേലയാല്‍ അവളുടെ 
സന്തോഷം പൂര്‍ണ്ണമാക്കുന്നതിനുവേണ്ടി തന്റെ മേഘത്തിന്റെ പ്രഭയില്‍, തന്റെ 
മുഖപ്രസാദത്തിന്റെ തണലില്‍ അവളെ സംരക്ഷിക്കുകയും തന്റെ ജീവന്റെ വചനം അവളില്‍ 
പ്രകാശിപ്പിയ്യുകയും ദുഷ്ടന്റെ അന്ധകാരം അവളില്‍ നിന്നു നീക്കിക്കളയുകയും 
ചെയ്യന്നതിനായി സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ റോമായിലെ മാര്‍ ........ പാപ്പയ്ക്കം 
അഖിലേന്ത്യയുടെ മെത്രാപ്പോലീത്തയും കവാടവുമായ മാര്‍ ........ മെത്രാപ്പോലീത്തായ്ക്കം 
അതിരൂപതാ അധ്യക്ഷനായ മാര്‍ ...... മെത്രാപ്പോലീത്തായ്യും മേലധ്യക്ഷനും പിതാവൃമായ 
മാര്‍ .......... മെത്രാനും വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. മുശയുടേതു പോലെയുള്ള നേതൃത്വ 
പാടവത്തില്‍ അവര്‍ ഉറയ്ക്ന്നതിനും. അഹറോന്റേതുപോലെയുള്ള പൌരോഹിത്യത്താല്‍ 
അവര്‍ വിശുദ്ധീകരിയ്യപ്പെടുന്നതിനും കേപ്പായെപ്പോലെ അവര്‍ക്കു താക്കോല്‍ 
ലഭിക്കുന്നതിനും കരുണയാല്‍ അവര്‍ ഈ ലോകത്തില്‍ നിലനില്‍ക്കുന്നതിനും വേണ്ടി 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: നമ്മുടെ പിതാക്കന്മാരായ എല്ലാ മെത്രാന്മാര്‍ക്കും അവരുടെ ആട്ടിന്‍ പറ്റത്തിന്റെ 
നല്ല ഇടയന്മാര്‍ക്കും, വഴികാട്ടികള്‍ക്കും വേണ്ടി നമുക്കു പ്രാര്‍ത്ഥിയ്ക്കാം. അവരുടെ വാക്കുകള്‍ 
ലോകത്തില്‍ മുഴങ്ങുന്നതിനും ചെന്നായ്യള്‍ അവരുടെ സ്വരം കേട്ട്‌ പിന്തിരിയുന്നതിനും 
അങ്ങനെ അവര്‍ തങ്ങളുടെ കര്‍ത്താവിന്റെ അജഗണത്തെ സമാധാനത്തിന്റെ തുറമുഖത്ത്‌ 
എത്തിയ്ക്കന്നതിനും വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു 
പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: നമ്മുടെ കോര്‍ എപ്പിസ്യോപ്പമാര്‍ക്ക്‌ വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. ഭയത്തിന്റെ 
സമയത്ത്‌ നീതിയുടെ വചനം അവരില്‍ ഉണ്ടാകുവാനും, യുദ്ധത്തിന്റെ സമയങ്ങളില്‍ 
കാരുണ്യത്തോടെ ആയിരിക്കുവാനും, രോഗികള്‍ക്ക്‌ ലേപനം നല്‍കുവാനും, പാപത്തിന്റെ 
ചെന്നായ്ക്കളെ സഭയില്‍ നിന്നും ദൂരെ അകറ്റവാനും അവര്‍ ശക്തരാകുന്നതിനുവേണ്ടി 


റു 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: ഈ ലോകത്തിലെ പാപമോചകരായ പുരോഹിതര്‍ക്ക്‌ വേണ്ടി നമുക്ക്‌ 
പ്രാര്‍ത്ഥിക്കാം. പാപത്തിന്റെ വഴികളില്‍ നിന്ന്‌ അവര്‍ തടയപ്പെടുന്നതിനും, ശത്രുക്കള്‍ 
ശീയോലില്‍ എറിയപ്പെടുന്നറ്റിനും അവരിലൂടെ അഹറോന്റെ പൌരോഹിത്ൃയത്താല്‍ 
എന്നപോലെ സഭ പൂര്‍ണ്ണ ശക്തിയില്‍ ഉയര്‍ന്നു നില്‍ക്കുവാനും വേണ്ടി സകലത്തിന്റെയും 
നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: മറയ്കപ്പെട്ടതും വെളിപ്പെടുത്തപ്പെട്ടതുമായ രഹസ്യങ്ങളുടെ പുത്രന്മാരായ നമ്മുടെ 
മ്ശംശാനാമാര്‍ക്ക്‌ വേണ്ടി നമുക്ക്‌ പ്രാർത്ഥിക്കാം. തന്റെ അഗ്നിമയന്മാരായ 
മാലാകാമാരെപ്പോലെ തന്റെ പരിശുദ്ധ മദ്ബഹായില്‍ കറയറ്റ ശുശ്രൂഷകരായിരിക്കുവാന്‍ 
ദൈവം മുദ്രിതരാക്കിയ മ്ശംശാനാമാര്‍ക്ക്‌ വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. അവിടുന്ന്‌ തന്റെ 
വാഗ്ദാനം അനുസരിച്ച്‌ അവരെ മാലാകാമാരുടെ പങ്കാളികള്‍ ആയി മാറ്റുവാന്‍ വേണ്ടി 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: നമ്മുടെ ഹെവ്പദ്യാക്കോനാമാര്‍ക്ക്‌ വേണ്ടിയും, കാറോയമാര്‍ക്ക്‌ വേണ്ടിയും, 
ബ്രഹ്മചാരികള്‍, കനൃകകള്‍, സ്ത്രീപുരുഷന്മാരായ വിശ്വാസികള്‍, തീര്‍ത്ഥാടകര്‍, 
വിവാഹിതര്‍ എന്നിങ്ങനെ പരിശുദ്ധ സഭയുടെ മക്കളായ എല്ലാവര്‍ക്കും വേണ്ടിയും നമുക്ക്‌ 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














15 


പ്രാര്‍ത്ഥിക്കാം. എല്ലാവരും അവരവര്‍ ആയിരിക്കുന്ന അന്തസുകളില്‍ ഉത്തരോത്തരം 
വളരുന്നതിനും, ഉടമ്പടിയില്‍ ഉറച്ചു നില്‍ക്കുന്നതിനും, തങ്ങള്‍ക്ക്‌ വെളിപ്പെടാനിരിക്കുന്ന 
പ്രത്യാശയെ ഉറപ്പോടെ നോക്കിപ്പാര്‍ത്തിരിക്കുന്നതിനുവേണ്ടിയും സകലത്തിന്റെയും 
നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: കൃപനിറഞ്ഞവളും കന്യകയും നമ്മുടെ കര്‍ത്താവും രക്ഷകനും ജീവദായകനും 
രാജാവൃമായ ഈശോ മ്ശീഹായുടെ അമ്മയുമായ മര്‍ത്ത്‌ മറിയത്തിന്റെ 
അനുസ്മരണത്തിനായി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. അവളില്‍ വിളങ്ങി വസിച്ച റൂഹാദ്കുദ്ശാ 
നമ്മെ ഏവരെയും വിശുദ്ധരുടെ പൂര്‍ണ്ണതയിലേക്ക്‌ നയിക്കുന്നതിന്‌ വേണ്ടി 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: വിശുദ്ധരുടെയും നിവ്യന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹദാമാരുടെയും 
മല്യാന്മാരുടെയും അനുസ്മരണത്തിനായി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. അവരുടെ പ്രാര്‍ത്ഥനകള്‍ 
നമ്മെ സഹായിക്കട്ടെ, നമ്മുടെ പ്രാര്‍ത്ഥനകള്‍ അവരുടെ യാചനകളുമായി കലരട്ടെ. 
അങ്ങനെ നമുക്കും അവരോടൊത്ത്‌ സ്വര്‍ഗ്ഗരാജ്യത്തില്‍ നല്ല ശരണവും സഹവാസവും 
ലഭിക്കുന്നതിനായി സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാര്‍ ദിയാദോറോസ്‌, മാര്‍ 
തിയോദോറോസ്‌, മാര്‍ നെസ്ലോറിയസ്‌ എന്നീ ശ്രേഷ്ഠടാചാര്യന്മാരുടെയും 
സത്യപ്രബോധകരായ മാര്‍ അപ്രേം, മാര്‍ നര്‍സൈ, മാര്‍ അവ്റാഹം എന്നിവരുടെയും 
മറ്റെല്ലാം വിശുദ്ധ പ്രബോധകരുടെയും കാഹ്നാമാരുടെയും നീതിമാന്മാരുടെയും 
അനുസ്മരണത്തിനായി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. അവരുടെ വിശുദ്ധ പ്രബോധനങ്ങള്‍ 
വഴിയായി ലോകത്തില്‍ സത്യവിശ്വാസം നിലനില്ലവാനും സഭാ സന്താനങ്ങള്‍ അവരുടെ 
പ്രബോധനങ്ങളാല്‍ പ്രകാശിതരായിത്തീരുവാനും അവരുടെ ജീവിത മാതൃക പിന്തുടര്‍ന്ന്‌ 
അവസാനം അവരോടൊപ്പം സ്വര്‍ഗ്ഗഭാഗ്യം അനുഭവിക്കുവാന്‍ യോഗ്യരാകുന്നതിനും വേണ്ടി 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: കടന്നുപോകുന്ന ഈ ലോകത്തിലെ നമ്മുടെ നിയമജ്ഞര്‍ക്കുവേണ്ടി നമുക്ക്‌ 
പ്രാര്‍ത്ഥിക്കാം. അവര്‍ ഭയത്തോടെ നീതിയെ സമീപിക്കുന്നതിനും, മുഖം നോക്കാതെ നീതി 
നടത്തുന്നതിനും, കൈക്കൂലി ഇല്ലായ്മ ചെയ്യന്നതിനും, ഉന്നതമായ നീതിയെ എല്ലായ്പ്പോഴും 
അനുസൃരിക്കുന്നതിനും, ഉന്നതങ്ങളില്‍ ഉള്ളവനെ അറിയാത്തവര്‍ക്ക്‌ അവിടുത്തെ കാട്ടി 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














16 


കൊടുക്കാന്‍ അവര്‍ ശക്തരാകുന്നതിനും വേണ്ടി സകലത്തിന്റെയും നാഥനായ 
ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: നമ്മുടെ ഇടയിലെ സമ്പന്നര്‍ക്ക്‌ വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. അവര്‍ നശ്വരവും 
നിരര്‍ത്ഥകവൃമായ സമ്പത്തില്‍ മാത്രം ആശ്രയിക്കാതെ എല്ലാം നല്‍കുന്നവനായ 
ജീവനുള്ള ദൈവത്തില്‍ ശരണം പ്രാപിക്കുന്നതിനായി സകലത്തിന്റെയും നാഥനായ 
ദൈവത്തോട്ട നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: പതിതരും ദരിദ്രരും അനാഥരും വിധവകളും ദുഃഖിതരും പീഡിതരും 
അസ്വസ്ഥരും വിശക്കുന്നവരുമായവര്‍ക്ക്‌ വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. ദരിദ്രര്‍ 
സംതൃപ്പരാക്കപ്പെടുവാനും പീഡിത ആശ്വസിക്കപ്പെടുന്നതിനും ദുഃഖിതര്‍ 
ആശ്വസിക്കപ്പെടുന്നതിനും രോഗികള്‍ സുഖമാക്കപ്പെടുന്നതിനും എല്ലാ നാവുകളും 
ദൈവത്തെ ഏറ്റുപറയുന്നതിനും വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു 
പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: പീഡിതരും മര്‍ദ്ദിതരും ബന്ധിതരുമായ നമ്മുടെ മാതാപിതാക്കളും 
സഹോദരങ്ങളുമായ സകലര്‍ക്കും വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. അവിടുന്ന്‌ തന്റെ 
കാരുണൃത്താല്‍ അവരെ മോചിതരാക്കി വിജയമകുടം ച്ചുടിക്കുന്നതിനായി 
സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


മ്ശംശാന: നമ്മുടെ രാജ്യത്തിനും രാജ്യത്തിലെ ദൈവജനത്തിനും, പരിശുദ്ധ സഭയുടെ 
സന്താനങ്ങള്‍ ഏവര്‍ക്കും വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. ദുഷ്ടരില്‍ നിന്നും ജീവിതത്തിന്റെ 
എല്ലാ ദിവസവും അവര്‍ സംരക്ഷിക്കപ്പെട്ടവാനും പാപത്തില്‍ ഉള്ളവര്‍ അനുതപിച്ച്‌ തിരികെ 
വരുന്നതിനും വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവത്തോടു നമുക്കു വിനയപൂര്‍വം 
പ്രാര്‍ത്ഥിക്കാം. 


ദൈവജനം: ആമ്മേന്‍. 


കാര്‍മ്മികന്‍: നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. സഹോദരരേ, സൂര്യന്‍ സമൃദ്ധമായി പ്രകാശം 
നല്‍കുന്നതിനും, അന്ധകാരം ദൂരെ മാറി പോകുന്നതിനും, ജലത്തിന്റെ ഉറവകള്‍ വറ്റി 
പോകാതിരിക്കുന്നതിനും, വൃക്ഷങ്ങള്‍ സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുന്നതിനും, ദരിദ്രര്‍ 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














17 
ഭക്ഷിച്ചു തൃപ്ലിയടയുന്നതിനും, വത്സരത്തിന്റെ വിളവുകള്‍ അനുഗ്രഹിക്കപ്പെടുന്നതിനും വേണ്ടി 
ദൈവത്തില്‍ നിന്നും നമുക്ക്‌ കരുണ യാചിക്കാം സകലത്തിന്റെയും നാഥനായ 
പിതാവിനെയും, അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കര്‍ത്താവുമായ ഈശോ 
മ്ശീഹായെയും, പിതാവില്‍ നിന്നും നമ്മുടെ രക്ഷയ്ക്ക്‌ വേണ്ടി പുറപ്പെട്ടന്നവനും പിതാവിനോട്‌ 
നമ്മെ രമ്യപ്പെടുത്തുന്നവനുമായ റൂഹാദ്ക്കുദിശായെയും നമുക്ക്‌ ഏറ്റുപറയുകയും 
ആരാധിക്കുകയും സ്തൃതിക്കുകയും മഹത്ചപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക്‌ രക്ഷ 
പകര്‍ന്നുനല്‍കിയ നമ്മുടെ കര്‍ത്താവിനെ അനന്തതകളുടെ അനന്തതകളോളം നമുക്ക്‌ 
സൃതിക്കാം. 
തു 
ദൈവജനം: ആമ്മേന്‍. 
മ്ശംശാന: ദൈവത്തിന്റെ ശക്തിയില്‍ നമുക്ക്‌ എഴുന്നേറ്റ്‌ നില്‍ക്കാം. 
ദൈവജനം: അവിടുത്തെ പരിശുദ്ധ നാമത്തിന്‌ സ്തൃതി. 
(എല്ലാവരും എഴുന്നേല്‍ക്കുന്നു) 


(കാറോസൂസ തുടരുന്നു) 


മ്ശംശാന: സമാധാനത്തിന്‍റെയും അനുഗ്രഹത്തിന്റെയും മാലാകായെ അയയ്ക്ണമെന്ന്‌ 
വിനയപൂര്‍വ്വം ഞങ്ങള്‍ യാചിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ യാചിക്കുന്നു. 


മ്ശംശാന: ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും, രാവൃം പകലും നിന്റെ സഭയ്ക്ക്‌ 
ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങള്‍ യാചിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ യാചിക്കുന്നു. 


മ്ശംശാന: റൂഹാദ്കുദിശായുടെ തികവില്‍ പരിപ്പര്‍ണ്ണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ 
ഐക്യം ഞങ്ങള്‍ യാചിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ യാചിക്കുന്നു. 


മ്ശംശാന: പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിനുപകരിക്കുന്നവയും ദൈവമായ നിന്നെ 
പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങള്‍ യാചിക്കുന്നു. 


ദൈവജനം: കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ യാചിക്കുന്നു. 


മ്ശംശാന: കര്‍ത്താവിന്റെ അനുഗ്രഹവൃം ശാശ്വതമായ കൃപയും എപ്പോഴും യാചിക്കുന്നു. 
മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














ദൈവജനം: കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ യാചിക്കുന്നു. 


മ്ശംശാന: നമുക്കെല്ലാവര്‍ക്കുമൊരുമിച്ച്‌ നമ്മെയും നാമോരോരുത്തരെയും ബാവായ്ക്ം 
പുത്രനും റൂഹാദ്കുദിശായ്്ം സമര്‍പ്പിക്കാം. 


ദൈവജനം: ഞങ്ങളുടെ ദൈവമായ കര്‍ത്താവേ, നിനക്ക്‌ ഞങ്ങള്‍ സമര്‍പ്പിക്കുന്നു. 
മ്ശംശാന: നമുക്കു പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടു കൂടെ. 
മ്ശംശാന: സഹോദരരേ,നമുക്കു സ്വരമുയര്‍ത്തി സജീവനായ ദൈവത്തെ പ്രകീര്‍ത്തിയ്ക്കാം. 


ദൈവജനം: പരിപാവനനാം സര്‍വ്വേശാ, 
പരിപാവനനാം ബലവാനേ, 
പരിപാവനനാം അമര്‍ത്യനേ 

നിന്‍കൃപ ഞങ്ങള്‍ക്കേകണമേ. 


കാര്‍മ്മികന്‍: പിതാവിനും പുത്രനും റൂഹാദ്ക്കുദിശായ്ക്കും സ്തൂതി. 


പരിപാവനനാം സര്‍വ്വേശാ, 
പരിപാവനനാം ബലവാനേ, 
പരിപാവനനാം അമര്‍ത്യനേ 
നിന്‍കൃപ ഞങ്ങള്‍ക്കേകണമേ. 


ദൈവജനം: ആദിമുതല്‍ എന്നേയ്കും ആമ്മേന്‍. 


പരിപാവനനാം സര്‍വ്വേശാ, 
പരിപാവനനാം ബലവാനേ, 
പരിപാവനനാം അമര്‍ത്യനേ 
നിന്‍കൃപ ഞങ്ങള്‍ക്കേകണമേ. 


മ്ശംശാന: നമുക്കു പ്രാര്‍ത്ഥിക്കാം, സമാധാനം നമ്മോടു കൂടെ. 


കാര്‍മ്മികന്‍: തന്റെ അടുക്കല്‍ മുട്ടി വിളിക്കുന്നവര്‍ക്കു വാതില്‍ തുറന്നു കൊടുക്കുകയും, 
യാചനകള്‍ക്ക്‌ ഉത്തരം നല്‍കുകയും ചെയ്യന്നവനേ, ഞങ്ങളുടെ കര്‍ത്താവും ദൈവവ്ൃമേ, 
ഞങ്ങള്‍ക്ക്‌ നിന്റെ അനുകമ്പയുടെ വാതില്‍ തുറന്നു തരേണമേ. ഞങ്ങളുടെ യാചനകള്‍ 
കേട്ട്‌ നിന്റെ കാരുണ്യത്തിന്റെ കുറവൃവരാത്ത ഭണ്ഡാരത്തില്‍ നിന്നും ഞങ്ങള്‍ക്ക്‌ ഉത്തരം 
നല്‍കുകയും ചെയ്യേണമേ. ആവശ്യൃക്കാരില്‍നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 














19 


പീഡിതരായ നിന്റെ ദാസന്മരില്‍ നിന്നും കൃപയും നിധികളും മറച്ചുവയ്കാത്തവനേ, നിന്നെ 
ഞങ്ങള്‍ വിളിച്ചപേക്ഷിയ്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേയ്്ം 


ദൈവജനം: ആമ്മേന്‍. 


കാര്‍മ്മികന്‍: ഞങ്ങളുടെ കര്‍ത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ മഹത്വമേറിയ 
ത്രിത്വത്തിന്റെ അളവില്ലാത്ത കരുണയാല്‍, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന പാപികളും 
ബലഹീനരുമായ നിന്റെ ദാസരോട്‌ നിനക്ക്‌ അലിവൃതോന്നണമേ. ഇപ്പോഴും എപ്പോഴും 
എന്നേയ്കം 


ദൈവജനം: ആമ്മേന്‍. 
(വിശ്വാസികളുടെ മേല്‍ സ്തീവായുടെ ആശീര്‍വാദം നല്‍കിക്കൊണ്ട്‌ ചൊല്ലുന്നു) 


കാര്‍മ്മികന്‍: നല്ലവനും കരുണ നിറഞ്ഞവനുമായ ദൈവമേ, (2), അളവില്ലാത്ത കൃപയുടെ 
നികേതനമേ, നിന്റെ ദാസരായ (ദാസനായ) ഇവരുടെമേല്‍ (ഇയാളുടെമേല്‍) നിന്റെ 
സ്നേഹമാധുര്യം വര്‍ഷിയ്യണമേ. മാനസാന്തരത്താല്‍ നവീകരിയ്കപ്പെട്ട ജീവിതത്തിന്റെ 
പ്രത്യാശയിലേയ്ക്ക്‌ ഇവരെ (ഇയാളെ?) രൂപാന്തരപ്പെടുത്തണമേ. രക്ഷയുടെ ദിവസത്തിലേക്ക്‌ 
ഇവര്‍ (ഇയാള്‍) മുദ്രീതരാക്കപ്പെട്ടിരിക്കുന്ന (മുദ്രിതനാക്കപ്പെട്ടിരിക്കുന്ന 
മുദ്രിതയാക്കപ്പെട്ടിരിക്കുന്ന) നിന്റെ റൂഹാദ്ക്കുദിശായാല്‍ ഇവരെ (ഇയാളെ?) 
നവീകരിയ്യണമേ, നിന്റെ കാരുണയാല്‍ ശരീരത്തിന്റെയും ആത്മാവിന്റെയും കറകളില്‍ 
നിന്ന്‌ ഇവരെ (ഇയാളെ) വിശുദ്ധീകരിക്കേണമേ. നിന്റെ കൃപയുടെ സഹായത്താല്‍ 
ഇവരുടെ (ഇയാളുടെ) വിശ്വാസം ദൂഡ്ദമമാക്കേണമേ. നീതിയുടെ പാതയിലുള്ള ഇവരുടെ 
(ഇയാളുടെ) പ്രവര്‍ത്തനങ്ങളേ നേരായി കാക്കണമേ. ഇയാള്‍ വിശ്വസിയ്ക്കുന്ന 
ദത്തുപുത്രസ്ഥനത്തിലുള്ള പ്രത്യാശയുടെ സ്ഥിരീകരണത്തിലും നിന്റെ പാപമോചകമായ 
കൂദാശകളുടെ ആഹ്ലാദത്തിലും, നിന്റെ രാജ്യത്തില്‍ വിശുദ്ധരോടൊന്നിച്ച്‌ ആനന്ദിയ്കുവാന്‍ 
(ഇയാളെ) യോഗ്യരാക്കേണമേ (യോഗ്യനാക്കേണമേ / യോഗ്യയാക്കേണമേ). നിന്റെ 
കല്നകള്‍ പാലിക്കുവാനും, നിന്റെ അഭിീഷ്ടമനുസരിച്ച്‌ നിന്നെ ഏറ്റുപറയുവാനും 
ആരാധിക്കുവാനും സ്തൃതിക്കുവാനും നിന്റെ കരുണയാല്‍ ഇവരെ (ഇയാളെ?) 
ബലപ്പെട്ടത്തേണമേ. സകലത്തിന്റെയും നാഥനും ബാവായും പുത്രനും റൂഹാദ്കുദിശായുമായ 
സര്‍വ്വേശ്വരാ. 


ദൈവജനം: ആമ്മേന്‍. 


(വിശ്വാസികള്‍ സ്ത്രീവാ അടയാളം വരയ്ക്കുന്നു; വൈദികന്‍ വിശ്വാസികളെ കൈസ്തീവാ ഉപയോഗിച്ച്‌ റൂശ്മ 
ചെയ്യന്നു.) 


ഫൂസായ ക്രമം അവസാനിച്ചു. 
ദൈവത്തിന്‌ സ്തൃതി, ആമ്മേന്‍. 


മാര്‍ തോമാ നസ്രാണീ സഭയിലെ സ്വകാര്യ ഉപയോഗത്തിന്‌ 








